| Reg . No. രജി. നമ്പർ 
KL / TV ( N )/ 12/ 2009 - 2011 


Government of Kerala 
കേരള സർക്കാർ 

2011 


सत्यमेव जयते 


GOVERNS 


- 
കര 


ക്കാർ 


രള സർക്ക 
WMENT OF 


KERALA 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


Vol. LVI 


- No. 


THIRUVANANTHAPURAM, TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


27th September 2011 
2011 സെപ്റ്റംബർ 27 

5th Aswina 1933 
- 1933 ആശ്വിനം 5 


| 38 


വാല്യം 56 


നമ്പർ 


PART III 


Stores Purchase 


Fisheries Department 

ദർഘാസ് പരസ്യം 
നമ്പർ എ / 448 / 10. 

2011 സെപ്റ്റംബർ 1. 
- 2011- 12 സാമ്പത്തിക വർഷത്തിൽ മലമ്പുഴ ദേശീയ മത്സ്യ - സമർപ്പിക്കുന്ന കവറിനുമുകളിൽ സപ്ലെ ചെയ്യാനുദ്ദേശി 
വി ത്തുൽപ്പാ ദ ന കേന്ദ്ര ത്തി ലേക്ക് ആ വ ശ്യ മായ താഴെ ക്ക 

- 

ന്ന 
പറയുന്ന സാധനങ്ങൾ വിതരണം ചെയ്യുവാൻ താൽപ്പര്യമുള്ള സാധനത്തിന്റെ പേര്, ടെണ്ടർ നമ്പർ എന്നിവ രേഖപ്പെടുത്തേ 
വ്യക്തി ക ളിൽനിന്നും/ സ്ഥാപ ന ങ്ങ ളിൽ നിന്നും മുദ്രവെച്ച -- ണ്ടതാണ്. മുദ്രവെച്ച ടെണ്ടറുകൾ മുകളിൽ സൂചിപ്പിച്ച നിശ്ചിത 
ടെണ്ടറുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

സമയത്തിനുള്ളിൽ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ, മലമ്പുഴ 

ഡാം പി . ഒ ., പാല ക്കാട്- 678 651 എന്ന വിലാ സ ത്തിൽ 
ക്രമനമ്പർ സാധനത്തിന്റെ പേര് അളവ് 

അയച്ചുതരേണ്ടതാണ്. വൈകി കിട്ടുന്ന ടെണ്ടറുകൾ പരിഗണി 
ചാണകം 

35 ടൺ ക്കു ന്ന ത ല്ല . ലഭ്യ മായ ടെണ്ട റു കൾ നിശ്ചിത സമയത്ത് 

ഹാജരായവരുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. 
നിലക്കടല പിണ്ണാക്ക് 

- 5 ടൺ 
ഫിഷ് ബ്രീഡിംഗ് ഹോർമോൺ 750 എം .എൽ. 

- നിലക്കടല പിണ്ണാക്ക്, പോളിത്തീൻ കവർ, ഫിഷ് ബ്രീഡിംഗ് 

ഹോർമോൺ എന്നിവയുടെ ടെണ്ടറുകളോടൊപ്പം സാമ്പിളുകൾ 
പോളിത്തീൻ കവർ 

400 കി . ഗ്രാം . വയ്ക്കേണ്ടതാണ്. സാമ്പിൾ ഇല്ലാത്തവ നിരസിക്കുന്നതാണ്. 

ടെണ്ടറിനോടൊപ്പം സപ്ലെ ചെയ്യാനുദ്ദേശിക്കുന്ന സാധനത്തിന്റെ 
ടെണ്ടർ ഫോറത്തിന്റെ വില - കമ നമ്പർ 1- നും 3 - നും മൊത്ത വില യുടെ 2 . 5 % തുക നിര ത ദ്രവ്യം ഫിഷറീസ് 
300 + വാറ്റ്, ക്രമനമ്പർ 2 - നും 4 - നും 0.2 % 

ഡെപ്യൂട്ടി ഡയറക്ടർ, മലമ്പുഴ, പാലക്കാട് എന്ന പേരിൽ ദേശ 
ടെണ്ടർ ഫോറത്തിന്റെ വിൽപ്പന അ വ സാ നിക്കുന്ന 

സാൽകൃത ബാങ്കുകളിൽനിന്നും എടുത്ത ഡിമാന്റ് ഡ്രാഫ്റ്റ് 
തീയതിയും സമയവും 10 - 10- 2011 , 2 മണി. 

വെക്കേണ്ടതാണ്. നിരതദ്രവ്യം ഇല്ലാത്ത ടെണ്ടറുകൾ നിരസി 

ക്കുന്നതണ്. സപ്ലെ ചെയ്യുന്നതിന് ആവശ്യമായ സമയം ടെണ്ട 
- ടെണ്ടർ തുറക്കുന്ന തീയതിയും സമയവും- 10 - 10- 2011, റിൽ രേഖപ്പെടുത്തേണ്ടതാണ്. സപ്ലെ ചെയ്യുന്ന സാധനങ്ങൾ 
3 മണി. 

സ്വന്തം ചെലവിൽ മലമ്പുഴ ദേശീയ മത്സ്യ വിത്തുൽപ്പാദന 
മുകളിൽ കാണിച്ചിട്ടുള്ള സാധനങ്ങൾസപ്ലെചെയ്യുന്ന 

കേന്ദ്രത്തിൽ എത്തിച്ചുതരേണ്ടതാണ്. 
തിന് പ്രത്യേകം ടെണ്ടറുകൾ സമർപ്പിക്കേണ്ടതാണ്. ടെണ്ടർ 


-- യാതൊരു കാരണവശാലും ടെണ്ടർ ഫോറത്തിന്റെ വില 
തിരിച്ചു നൽകു ന്ന ത ല്ല . യാതൊരു കാര ണവും കൂടാതെ 
ടെണ്ടറുകൾ സ്വീകരിക്കുന്നതിനും നിരസിക്കുന്നതിനുമുള്ള 
പൂർണ്ണ അധികാരം താഴെ ഒപ്പിട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥനിൽ 
നിക്ഷിപ്തമാണ്. 


മറ്റ് സർക്കാർ ടെണ്ട റു കൾക്ക് ബാധ ക മായ എല്ലാ 
നിയമ വ്യവസ്ഥകളും ഇതിനും ബാധകമായിരിക്കും. ടെണ്ടർ 
സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾക്കും ടെണ്ടർ ഫോറത്തിനും 
പ്രവർത്തി ദിവ സ ങ്ങ ളിൽ ഈ ഓഫീ സു മാ യി 
ബന്ധ പ്പ ടേ ണ്ട താ ണ് . ടെണ്ടർ ഫോറ ത്തിന്റെ വിൽപ്പന 
ടെണ്ടറുകൾ സമർപ്പിക്കുന്നതിനായി നിശ്ചിത തീയതികളിൽ 
ഉച്ചയ്ക്ക് 12 മണിവരെ സമയം ഉണ്ടായിരിക്കുന്നതാണ്. 


ഫിഷറീസ് ഡെപ്യൂട്ടി 
ഡയറക്ടർ ഓഫീസ്, 
മലമ്പുഴ. 


- ( ഒപ്പ്) 
ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ. 


